O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


വാല്യം 10 


നമ്പർ 


51 


Vol . X 


No. 


Part I 


Law Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28th December 2021 


KERALA GAZETTE 


1 


നിയമ ( എച്ച് ) വകുപ്പ് 


വിജ്ഞാപനം 


( 1 ) 


നമ്പർ 18206 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 നവംബർ 10 . 


) 


കേരള സർക്കാർ , 1952 -ലെ നോട്ടറീസ് ആക്റ്റിന്റെ ( 1952 - ലെ 53 -  ാം കേന്ദ് ആക്റ്റ് ) 
3- 5 -ാം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 

- 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . ജോസ് ജോസഫ് , അഡ്വക്കേറ്റ് s / o ശ്രീ . സി . ജെ . ജോസഫ് , 
നാഗൻകോലിൽ , ഇരുമ്പകചോല പി.ഒ. , കാഞ്ഞിരപ്പുഴ ( വഴി ) , മണ്ണാർക്കാട് , പാലക്കാട് -678 591 എന്നയാളെ 
കേരള സംസ്ഥാനം മുഴുവൻ ഉൾപ്പെടുന്ന പ്രദേശം അധികാരപരിധിയായി നിശ്ചയിച്ച് 7-12-2021 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 18 / 97 / PLKD ) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


( 2 ) 


നമ്പർ 8657 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 നവംബർ 27 . 


) 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ ( 1952 - ലെ 53 -  ാം കേന്ദ്ര ആക്റ്റ് ) 
3- 5 -ാം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . കെ . എ . ഭദൻ , അഡ്വക്കേറ്റ് , കുളക്കാട്ടിൽ ഹൗസ് , അയർക്കുന്നം പി . ഒ . 
അയർക്കുന്നംകര , കോട്ടയം -686 002 എന്നയാളെ കോട്ടയം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട കോട്ടയം താലൂക്ക് 
പ്രദേശത്തേക്ക് 12-12-2021 മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
24 / 97 / KTM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 3 ) 


നമ്പർ 10083 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 നവംബർ 27 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ട റീസ് ആക്റ്റിന്റെ ( 1952 -ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 
3- 5 -ാം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . ആർ . നരേന്ദ്രൻ നായർ , അഡ്വക്കേറ്റ് , സോപാനം , റ്റി . സി . 15 / 845-1 , 
ശിശുവിഹാർ സ്കൂൾ റോഡ് , വഴുതക്കാട് , ശാസ്തമംഗലം പി . ഒ . , തിരുവനന്തപുരം -695 010 എന്നയാളെ 
കേരള സംസ്ഥാനം മുഴുവൻ ഉൾപ്പെടുന്ന പ്രദേശം അധികാരപരിധിയായി നിശ്ചയിച്ച് 22-1-2022-5 തീയതി 
മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 63 / 97 / TVPM ) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


( 4 ) 


നമ്പർ 11418 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 നവംബർ 27 . 


കേരള സർക്കാർ , 1952 -ലെ നോട്ടറീസ് ആക്റ്റിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 
3 -ം 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ . ജോർജ്ജ് മാത്യു , അഡ്വക്കേറ്റ് , റ്റി . സി . 11/30 ( 1 ) , ജയാ കോട്ടേജ് , 
പി . എം . ജി . ഡൗൺ റോഡ് , പട്ടം പി . ഒ . , തിരുവനന്തപുരം -695 004 എന്നയാളെ കേരള സംസ്ഥാനം മുഴുവൻ 
ഉൾപ്പെടുന്ന പ്രദേശം അധികാരപരിധിയായി നിശ്ചയിച്ച് 20-1-2022 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 28,97TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I 


( 5 ) 


നമ്പർ 11825 എച്ച് 3 2021 നിയമം . 


തിരുവനന്തപുരം , 2021 നവംബർ 27 . 


കേരള സർക്കാർ , 1952 -ലെ നോട്ട റീസ് ആക്റ്റിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 
3- 5 -ാം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് , ശ്രീ ജോസഫ് കാവുങ്കൽ , അഡ്വക്കേറ്റ് , കാവുങ്കൽ ഹൗസ് , കട്ടപ്പന പി . ഒ . , 
ഇടുക്കി - 685 509 , എന്നയാളെ ഇടുക്കി റവന്യൂ ജില്ല യിൽ ഉൾപ്പെട്ട തൊടു പു ഴ , ഉടുമ്പൻചോല , 
ഇടുക്കി താലൂക്ക് ( പദേ ശ ങ്ങ ളി ലേക്ക് 11 -1- 2022 -  ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർ ഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 6 197 IDKY ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 6 ) 


നമ്പർ 13635 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 നവംബർ 27 . 


3 


കേരള സർക്കാർ , 1952 -ലെ നോട്ടറീസ് ആക്റ്റിന്റെ ( 1952 -ലെ 53 -  ാം കേന്ദ് ആക്റ്റ് ) 
3- 5 -ാം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച് പ്രകാരം നൽകപ്പെട്ട 
അധികാര ങ്ങൾ വിനിയോഗിച്ച് , ശ്രീമതി മറിയാമ്മ കെ . ഇട്ടൂപ്പ് , അഡ്വക്കേറ്റ് , പ്ലോട്ട് നമ്പർ 150 , 
നെഹ് നഗർ പി . ഒ . , തൃശൂർ -680 006 , എന്നയാളെ തൃശൂർ റവന്യൂ ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രദേശം 
അധി കാ ര പ രി ധി യായി നിശ്ചയിച്ച് 22-2 -2022 -  ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 15 / 97 / TCR ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം , 

വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.12.28 04:04:27 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


